Kerala Gazette No. 40 dated 9th October 2007 . 


PART I 


Section iji 


VERNMEL 


നാ 


ി 


: 


at or 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ -യൂണിഫിക്കേഷൻ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 17358 ലെഗ്.യൂണി.3 / 2007/ നിയമം. 


തിരുവനന്തപുരം, 2007 ആഗസ്റ്റ് 3. 

1929 ശാവണം, 12 . 


2007 ആഗസ്റ്റ് 2 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


പി . എസ്. ഗോപിനാഥൻ, 
നിയമവകുപ്പ് സെക്രട്ടറി. 


2007 - ലെ 58 -ാം നമ്പർ ഓർഡിനൻസ് 
2007 - ലെ കേരള പാഫഷണൽ കോളേജുകളും അല്ലെങ്കിൽ 
സ്ഥാപനങ്ങളും ( ക്യാപ്പിറ്റേഷൻ ഫീസ് നിരോധിക്കലും 
പ്രവേശനം നിയന്ത്രിക്കലും, ചൂഷണരഹിത ഫീസ് 
നിശ്ചയിക്കലും, പാഫഷണൽ വിദ്യാഭ്യാസ 
ത്തിൽ നീതിയും മികവും ഉറപ്പുവരുത്തുന്ന 
തിനുള്ള മറ്റ് നടപടികളും) 

ഭേദഗതി ഓർഡിനൻസ് 
ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയെട്ടാം സംവൽസരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 
2006 - ലെ കേരള പാഫഷണൽ കോളേജുകളും അല്ലെങ്കിൽ 
സ്ഥാപനങ്ങളും ( ക്യാപ്പിറ്റേഷൻ ഫീസ് നിരോധിക്കലും 
പ്രവേശനം നിയന്ത്രിക്കലും, ചൂഷണരഹിത ഫീസ് 
നിശ്ചയിക്കലും, പാഫഷണൽ വിദ്യാഭ്യാസ 
ത്തിൽ നീതിയും മികവും ഉറപ്പുവരുത്തുന്ന 
തിനുള്ള മറ്റ് നടപടികളും) ആക്റ്റ് 
( 2006 - ലെ 19 ) ഭേദഗതി 
ചെയ്യുന്നതിനുള്ള 

- ഒരു 
ഓർഡിനൻസ് 


പീഠിക. - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും, സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപകാരം നൽകപ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2007 - ലെ കേരള 
പാഫഷണൽ കോളേജുകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ( ക്യാപ്പിറ്റേഷൻ ഫീസ് 
നിരോധിക്കലും പ്രവേശനം നിയന്ത്രിക്കലും, ചൂഷണരഹിത ഫീസ് നിശ്ചയിക്കലും, 

പാഫഷണൽ വിദ്യാഭ്യാസത്തിൽ നീതിയും മികവും ഉറപ്പുവരുത്തുന്നതിനുള്ള മറ്റ് 
നടപടികളും) ഭേദഗതി ഓർഡിനൻസ് എന്ന് പേർ പറയാം. 

- ( 2 ) ഇത് 2 0 07 ജൂൺ 1 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2. 2006 - ലെ 19 -ാം ആക്റ്റ് താല്ക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാ 
ണെന്ന്. - ഈ ഓർഡിനൻസ് നില വി ലി രി ക്കുന്ന കാലത്ത് 2006 - ലെ കേരള 
പാഫഷണൽ കോളേജുകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ( ക്യാപ്പിറ്റേഷൻ ഫീസ് 
നിരോധിക്കലും പ്രവേശനം നിയന്ത്രിക്കലും, ചൂഷണരഹിത ഫീസ് നിശ്ചയിക്കലും, 

പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ നീതിയും മികവും ഉറപ്പുവരുത്തുന്നതിനുള്ള മറ്റ് നടപടി 
കളും) ആക്റ്റ് ( 2006 - ലെ 19 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്ക 
പ്പെടുക ) 3 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- 3. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 6 -ാം വകുപ്പിൽ - 

- (i) (1) -ാം ഉപവകുപ്പിൽ, “ ഫീസ് നിശ്ചയിക്കുന്നതിന് * എന്ന വാക്കു 
കൾക്കു മുമ്പ്, “ കാലാകാലങ്ങളിൽ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- (ii ) (5) -ാം ഉപവകുപ്പിൽ, “മൂന്ന് വർഷക്കാലത്തേക്ക് എന്ന വാക്കുകൾ 
വിട്ടുകളയേണ്ടതാണ്; 


ആർ. എൽ. ഭാട്ടിയ , 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


വി . കെ . ശ്രീകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


